27 


( 8 ) 


Chengannur Taluk 


നമ്പർ എ4-3940 / 2021 . 


2021 ഏപ്രിൽ 9 . 


പരസ്യം 


( 1 ) 


അമ്പലപ്പുഴ താലൂക്കിൽ ആര്യാട് തെക്ക് വില്ലേജിൽ 
താഴ്ചയിൽ വടക്കേ തിൽ വീട്ടിൽ എം . മുഹമ്മദ് ഹനീഫ 
എന്നയാൾ മരിച്ചു പോ യെന്നും വിവിധ ആ വ ശ്യ ത്തിന് 
അവകാശസർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ മകൻ 
ജൂനിസ് എം . സമർപ്പിച്ച അപേക്ഷ യിന്മേൽ ബന്ധപ്പെട്ട 
വില്ലേജാഫീസർ വഴി അന്വേഷണം നടത്തിയതിൽ ടിയാൻ 
14-11-2020 -ാം തീയതി മരിച്ചുപോയെന്നും പരേതന്റെ അനന്തരാ 
വകാശികളായി താഴെപ്പറയുന്ന മൂന്ന് പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു . 


നമ്പർ സി8-1935 / 2021 . 

2021 ഏപ്രിൽ 13 . 
ചെങ്ങ നൂർ താ ലൂ ക്കിൽ കുരട്ടി ശ്ശേരി വില്ലേജിൽ 
വിഷവർശ്ശേരിക്കര മുറിയിൽ ചൈതന്യ വീട്ടിൽ പി . രാജഗോപാൽ 
എന്നയാൾ 28-1-2020 -ാം തീയതി മരിച്ചുപോയെന്നും ടിയാന്റെ 
പേരിലുള്ള അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് 
പരേതന്റെ ഭാര്യ ടിയിൽ പി . ആർ . രാജമ്മ സമർപ്പിച്ച അപേക്ഷ 
യിന്മേൽ കുരട്ടിശ്ശേരി വില്ലേജാ ഫീ സർവഴി അന്വേഷണം 
നടത്തിയതിൽ ടിയാൻ 28-1-2020 -ാം തീയതി മരിച്ചു പോയ 
താണെന്നും പരേതന്റെ അവകാശികളായി താഴെപ്പറയുന്ന 
3 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 
കമ പേര് പരേതനുമായുള്ള 

വയസ് 
നമ്പർ 


പേര് 


വയസ് 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


ബന്ധം 


1 


സനബ് 


ഭാര്യ 


61 


1 


പി . ആർ . രാജമ്മ 


ഭാര്യ 


70 


2 


ജൂനിസ് എം . 


മകൻ 


43 


2 


രാജശ്രീ നായർ 


മകൾ 


49 


3 


മകൾ 


3 


39 


സുഹറ എം . 


43 


രൂപശ്രീ ഭാർഗ്ഗവൻപിള്ള 


33 


മേൽ പറഞ്ഞിട്ടുള്ളവരാണ് പരേതന്റെ അനന്തരാവകാശി 
കളെന്നുള്ളതിന് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് 
ആർക്കെ ങ്കി ലും ആ ക്ഷേ പമുള്ള പക്ഷം ഈ പരസ്യം 
ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം 
അമ്പലപ്പുഴ 

ഴ തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . 
കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ വരുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


പരേതന്റെ മാതാവ് ജീവിച്ചിരിപ്പില്ലാത്തതിനാൽ മേൽപ്പറ 
ഞ്ഞവരാണ് പരേതന്റെ അവകാശികൾ എന്നുള്ളതിന് അവകാശ 
സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ള 
പക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസ 
ത്തിനുള്ളിൽ രേഖാമൂലം ചെങ്ങന്നൂർ തഹശീൽദാർ മുമ്പാകെ 
ഹാജ രാ കേ ണ്ട താ ണ് . കാലാ വധി കഴിഞ്ഞാ തപാൽ 
മാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


( 2 ) 


( 9 ) 


നമ്പർ സി8-2332 / 2021 . 


2021 ഏപ്രിൽ 13 . 


നമ്പർ എ4-3804 / 2021 . 


2021 ഏപ്രിൽ 9 . 


അമ്പലപ്പുഴ താലൂക്കിൽ പഴവീട് വില്ലേജിൽ ദേവി മന്ദിരം 
വീട്ടിൽ റ്റി . രാധാകൃഷ്ണൻ ആചാരി എന്നയാൾ മരിച്ചുപോയെന്നും 
വിവിധ ആവശ്യത്തിന് അവകാശസർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു 
കൊണ്ട് പരേതന്റെ ഭാര്യ രാജേശ്വരി കെ . പി . സമർപ്പിച്ച് 
അപേക്ഷയിന്മേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി അന്വേഷണം 
നടത്തിയതിൽ ടിയാൻ 6-12-2020 -ാം തീയതി മരിച്ചുപോയെന്നും 
പരേ തന്റെ അ ന ന്ത രാ വ കാ ശിയായി താഴെപ്പറ യുന്ന 
ഒരാളാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


ചെങ്ങന്നൂർ താലൂക്കിൽ പുലിയൂർ വില്ലേജിൽ പുലിയൂർ 
മുറി യിൽ തെക്കേ താഴ് വേലിൽ 

കാട്ടിൽ വീട്ടിൽ 
റ്റി . വി . ഗോപാലകൃഷ്ണൻ എന്നയാൾ 26-6-2020 -ാം തീയതി 
മരിച്ചുപോയെന്നും ടിയാന്റെ പേരിലുള്ള അവകാശസർട്ടിഫിക്കറ്റ് 
ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ ടിയിൽ എൽ . ലീല 
സമർപ്പിച്ച അപേക്ഷയിന്മേൽ പുലിയൂർ വില്ലേജാഫീസർവഴി 
അന്വേഷണം നടത്തിയതിൽ ടിയാൻ 26-6-2020 -ാം തീയതി 
മരിച്ചു പോയതാണെന്നും പരേ തന്റെ അവകാശികളായി 
താഴെപ്പറയുന്ന 3 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


പേര് 


വയസ് 


പരേതനുമായുള്ള 

ബന്ധം 


1 


എൽ . ലീല 


ഭാര്യ 


50 


2 


ഗോപൻ ജി . 


മകൻ 


26 


രാജേശ്വരി കെ . പി . 


ഭാര്യ 


57 


3 


നന്ദു കൃഷ്ണൻ 


21 


99 


ഈ 


മേൽ പറഞ്ഞിട്ടുള്ളവരാണ് പരേതന്റെ അനന്തരാവകാശി 
യെന്നുള്ളതിന് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് 
ആർക്കെ ങ്കി ലും ആ ക്ഷേ പമുള്ള പക്ഷം 

പരസ്യം 
ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം 
അമ്പലപ്പുഴ തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . 
കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ വരുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


മേൽ പ്പ റ ഞ്ഞ വ രാ ണ് 

പരേ ത ന്റെ അ വ കാ ശി ക ൾ 
എന്നുള്ള തിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കു ന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെ ടു ത്തി 30 ദിവസത്തി നുള്ളിൽ രേഖാ മൂലം 
ചെങ്ങന്നൂർ തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . 
കാലാ വധി കഴിഞ്ഞാ തപാൽ മാർഗ്ഗമായോ വരുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


താലൂക്കാഫീസ് , 
അമ്പലപ്പുഴ . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


താലൂക്കാഫീസ് , 
ചെങ്ങന്നൂർ . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


325 


Salim A by Salim A 


Digitally signed 
by Salim A 
Date : 2021.08.03 
15:13:08 + 05'30 ' 


